നൂറനാട് സബ് രജിസ്ട്രാരാഫീസിൽ നിന്നും 

പരസ്യപ്പെടുത്തുന്നത് 


നമ്പർ 26074 /09 /D1/ K .Dis. 


2009 ജൂ 


ലൈ 31. 


- ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര താലൂക്കിൽ പാലമേൽ 
വില്ലേജിൽ പള്ളിക്കൽ മുറിയിൽ പുന്ന വിളയിൽ വീട്ടിൽ 
ഹിന്ദുമക്ക വഴി ഗോവിന്ദൻ നായർ മകൻ ഗൃഹകൃത്യം 
68 വയസ്സുള്ള കൃഷ്ണൻനായർ എന്നുകൂടി പേരുള്ളകൃഷ്ണപിള്ള 
സ്വമനസാലെയും സ്വസ്ഥബുദ്ധിയോടും പരപ്രേരണകൂടാതെയും 
തന്റെ മകനായ പാലമേൽ വില്ലേജിൽ പള്ളിക്കൽ 
മുറിയിൽ പുന്ന വിളയിൽ വീട്ടിൽ 42 വയസ്സുള്ള 
പി. കെ . മുരളീധരൻപിള്ളയുടെ പേർക്ക് തന്റെ വക ഇപ്പോൾ 
ആലപ്പുഴ K .F. C. യുടെ കൈവശത്തിലിരിക്കുന്നതുമായ 
മാവേലിക്കര താലൂക്കിൽ പാലമേൽ വില്ലേജിൽ പള്ളിക്കൽ 
മുറിയിൽ ബ്ലോക്ക് നമ്പർ 19 - ൽ റീസർവ്വ നമ്പർ 261/1- ൽപ്പെട്ട 
4.80 ആർസ് വസ്തുവും റീസർവെ നമ്പർ 267/ 18 - ൽപ്പെട്ട 
4.80 ആർസ് വസ്ത്രവും അതിലുള്ള സകല വകകളും തന്റെ 
കാലശേഷം മകനായ ടി പി . കെ . മുരളീധരൻപിള്ളയ്ക്ക് 
മാത്രം അവകാശപ്പെടുത്തിക്കൊണ്ട് ഒരു വിൽപ്പത്രം 21-1- 2008- ൽ 
എഴുതിവയ്ക്കുകയും, എന്നാൽ ടി വിൽപ്പത്രം രജിസ്റ്റർ 
ചെയ്തിട്ടില്ലാത്തതും വിൽപ്പത് കർത്താവായ ടി. കൃഷ്ണപിള്ള 
24- 3 - 2008 - ൽ മരിച്ചുപോയിട്ടുള്ളതുമാണ്. K.F.C .യിൽ നിന്നും 
എടുത്തിട്ടുള്ള വായ്പ തിരിച്ചടയ്ക്കുന്നതിൽ വീഴ്ച വന്നതിനെ 
തുടർന്ന് പ്രസ്തുത വസ്തുവകകൾ K .F.C.ജപ്തി ചെയ്യുകയും 
വായ്പത്തുക മകനായ ടി പി . കെ . മുരളീധരൻപിള്ള 
അടച്ചു തീർക്കു വാ ൻ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതുമാണ്. 
മേൽപ്രകാരമുള്ള വിൽപ്പതം പിതാവായ കൃഷ്ണപിള്ളയുടെ 
നിര്യാണത്തിനു ശേഷം രജിസ്റ്റർ ചെയ്യുന്നതിലേക്കായി 
4- 7 -2009 - ൽ നിയമപ്രകാരമുള്ള അവകാശിയും മകനുമായ ടി 
പി. കെ . മുരളീധരൻപിള്ള നൂറനാട് സബ് രജിസ്ട്രാരാഫീസിൽ 
ഹാജരാകുകയും അതിൻപ്രകാരം ഈ ആഫീസിൽ 4-7- 2009- ൽ 
P1/III/2009 നമ്പരായി ടി വിൽപ്പത്രം രജിസ്ട്രേഷനുവേണ്ടി 
സ്വീകരിച്ചിട്ടുള്ളതുമാണ്. 


- മേൽ പ്രകാരമുള്ള വസ്തു വകകളെ സംബന്ധിച്ച് 
ആർക്കെങ്കിലും അവകാശത്തെ സംബന്ധിച്ചോ, വസ്തുവിൽ 
സ്ഥാപിച്ച് എന്തെങ്കിലും ഈടാക്കേണ്ടതായിട്ടുണ്ടെന്നോ, 
മുതലായി ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ആയത് ഈ 
പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 30 
ദിവസത്തിനകം ഈ ആഫീസിൽ ആവശ്യമായ തെളിവുകൾ 
സഹിതം ഹാജരായി ബോദ്ധ്യപ്പെടുത്തിക്കൊള്ളണ്ടതും 
അല്ലാത്തപക്ഷം ആർക്കും പരാതികൾ ഒന്നും ബോധിപ്പിക്കാൻ 
ഇല്ലെന്നുള്ള നിഗമനത്തിൽ വിൽപ്പത്രം രജിസ്റ്റർ ചെയ്ത 
നൽകുന്നതായിരിക്കുമെന്നും അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 


സബ് രജിസ്ട്രാർ . 


